© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


ക്ക 


സ് 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


r " } 17 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


27th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


3341 


Chalakkudy Taluk 


( 3 ) 


പരസ്യം 


നമ്പർ സി2-12084 / 2020 . 


2020 ഡിസംബർ 23 . 


( 1 ) 


നമ്പർ സി2-121352020 . 


2020 ഡിസംബർ 24 . 


ചാല ക്കുടി താലൂ ക്കിൽ 

കിഴക്കേ ചാല ക്കുടി 
വില്ലേജിൽ ചേനത്തു നാട് ദേശത്ത് നെടുമ്പാ മന വീട്ടിൽ 
നാരായണൻ നമ്പൂതിരി മകൻ ശങ്കരൻ നമ്പൂതിരി 7-10-2020 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട തിലേക്ക് ടിയാന്റെ 
മകൾ സാവിത്രി , എൻ . എസ് . സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെപറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന് കാണുന്നതിനാൽ അവരെ മാത്രം അവകാശി 
ക ളായി കാണിച്ചു കൊണ്ട് പരേ തന്റെ ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ മുപ്പത് ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി 
രേഖാ മൂലം ബോധിപ്പിക്കേണ്ട താ ണ് . തപാൽ മാർഗ്ഗമോ 
നിശ്ചിത കാലാ വ ധി ക്കു ശേഷമാ സമർപ്പി ക്ക പ്പെ ടുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ചാലക്കുടി താലൂക്കിൽ കുറ്റിച്ചിറ വില്ലേജിൽ മാരാംങ്കോട് 
ദേശത്ത് 

കാ ളഞ്ചേരി വീട്ടിൽ നൽ സൻ മ കൻ 
ആൻജോ നെൽസൻ 9-1-2019 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശിക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്ക് ടിയാന്റെ പിതാവ് നെൽസൻ , കെ . ജെ . 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശിയെന്ന് കാണുന്നതിനാൽ 
അവരെ മാത്രം അവകാശിയായി കാണിച്ചുകൊണ്ട് പരേതന്റെ 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപ മു ള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പര സ്യ 
പ്പെടുത്തിയ തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ഈ 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമോ 

നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷിമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


നെൽസൻ , കെ . ജെ . 


പിതാവ് 


43 


( 4 ) 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ സി2-12086 2020 . 


2020 ഡിസംബർ 23 . 


നമ്പർ 


ബന്ധം 


1 


സാവിത്രി , എൻ . എസ് . 


മകൾ 


56 


2 


ആര്യ , എൻ . എസ് . 


മകൾ 


51 


( 2 ) 


നമ്പർ സി2-12136 2020 . 


2020 ഡിസംബർ 24 , 


താലൂ ക്കിൽ 


ചാല ക്കുടി 

കിഴക്കേ ചാല ക്കുടി 
വില്ലേജിൽ കട്ടിപ്പൊക്കം ദേശത്ത് പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 
പി . ജോസഫ് സാം ഭാര്യ സുകുമാരി ജോസഫ് 20-12-2019 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് ടിയാളുടെ 
ഭർത്താവ് പി . ജോസഫ് സാം സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്ന വർ മാത്ര മാണ് പരേതയുടെ നിയ മാ നു സത 
അവകാശികളെന്ന് കാണുന്നതിനാൽ അവരെ മാത്രം അവകാശി 
ക ളായി കാണിച്ചു കൊണ്ട് പരേ തയുടെ ഒരു അ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ മുപ്പത് ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി 
രേഖാ മൂലം ബോധിപ്പിക്കേണ്ട താ ണ് . തപാൽ മാർഗ്ഗമോ 
നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷമോ സമർപ്പിക്ക പ്പെ ടുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ചാലക്കുടി താലൂക്കിൽ കുറ്റിച്ചിറ വില്ലേജിൽ വീരൻചിറ 
ദേശത്ത് 

താണി ക്ക മ റ്റ ത്തിൽ വീട്ടിൽ വർക്കി മകൻ 
ജോസഫ് വർഗ്ഗീസ് 21-5-2007 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്ക് ടിയാന്റെ മകൻ ജിജോ ജോസഫ് സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണുന്നതിനാൽ അവരെ 
മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് പരേതന്റെ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപ മു ള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തിയ തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ഈ 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗ മോ 

നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷിമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


അന്നംകുട്ടി 


ഭാര്യ 


82 


2 


ഷെർളി ജോസഫ് 


മകൾ 


60 


3 


ജോർജ്ജ് ജോസഫ് 


മകൻ 


58 


4 


ത്രേസ്യാമ്മ ജോസഫ് 


മകൾ 


57 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


5 


മെർലിൻ ജോസഫ് 


55 


നമ്പർ 


ബന്ധം 


6 


സൂസി ജോസഫ് 


52 


1 


പി . ജോസഫ് സാം 


ഭർത്താവ് 


61 


7 


ജിജോ ജോസഫ് 


മകൻ 


48 


2 


സാജു സാം 


മകൻ 


39 


3 


സിജു സാം 


37 


താലൂക്കാഫീസ് , 
ചാലക്കുടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


4 


സിബു സാം 


32 


> 


Gaz , No. 1712021 / DTP ( CLR ) . 


105 


